© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


309 





Mannarkkad Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ ഡിദ-7155/9/300/2020. 2020 നവംബര്‍ 13. 


മണ്ണാര്‍ക്കാട്‌ താലൂക്കില്‍ തച്ചനാട്ടുകര-1 വില്ലേജില്‍ 
നൌഷാദ്‌ കണ്ടംതൊടി 5/0 അബ്ദു കണ്ടംതൊടി, കണ്ടംതൊടി 
വീട, നാട്ടുകല്‍ പി. ഒ. എന്നയാള്‍ മരണപ്പെട്ടുവെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചുതരണമെന്നും ആവശ്ുപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാര്യ മിസ്രിയ നൌഷാദ്‌ എന്നവര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ തച്ചനാട്ടുകര-1 വില്ലേജ്‌ ആഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ നാഷാദ്‌ കണ്ടംതൊടി 
എന്നയാള്‍ 27-9-2020-ല്‍ മരണപ്പപെട്ടിട്ടുള്ള തായും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആയിഷ മാതാവ്‌ 65 
2 മിസ്രിയ നൌഷാദ്‌ ഭാര്യ 32 
3 അബ്ദൂള്‍ നജീഹ്‌, കെ. ടി. മകന്‍ 12 
4 ഫാത്തിമ നജ, കെ. ടി. മകള്‍ 9 
5 മൂഹമ്മദ്‌ അയ്മന്‍ മകന്‍ 11 മാസം 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാര്‍ക്കാട്‌ തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ഡിദ-7447/9/300/2020. 2020 നവംബര്‍ 30. 


മണ്ണാര്‍ക്കാട്‌ താലൂക്കില്‍ അലനല്ലൂര്‍-2 വില്ലേജില്‍ 
അബ്ദു ഹാജി ട/ഠ0 പോക്കുണ്ണി ഹാജി, പുത്തംകോട്‌ വീട്‌, 
കുളപ്പറമ്പ്‌, കര്‍ക്കിടാംകുന്ന്‌ പി. ഒ. എന്നയാള്‍ 
മരണപ്പെട്ടുവെന്നും ബാങ്കില്‍ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചുതരണമെന്നും 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ സീനത്തുന്നീസ 
എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അലനല്ലൂര്‍-2 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
അബ്ദു ഹാജി എന്നയാള്‍ 26-7-2018-ല്‍ മരണപ്പെടിട്ടുള്ളതായും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമാണ്‌ 
ഉള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സീനത്തുന്നീസ ഭാര്യ 50 
2 മുഹമ്മദ്‌ സലീം മകന്‍ 30 
3 ലിബ, പി. സി. മകള്‍ 17 
4 ലന, പി. സി. 17 


2 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാര്‍ക്കാട്‌ തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
മണ്ണാര്‍ക്കാട്‌. 
ണ്‌ 


(ഒപ്പ) 


തഹശീല്‍ദാര്‍. 


209 


MALAPPURAM DISTRICT 
Ernad Taluk 
പരസ്യം 
(1) 


MaUe 92-125/2020. 2020 സെപ്റ്റംബര്‍ 11. 


ഏറനാട്‌ താലൂക്കില്‍ മേല്‍മുറി വില്ലേജില്‍ പുള്ളിയില്‍ 
ആഞ്ഞിലയില്‍ വീട്ടില്‍ മേല്‍മുറി പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന അബ്ദൂള്‍ അസീസ്‌, പി. എ. എന്നയാള്‍ 
275-10-2019-ാ൦ തീയതി മരണനപ്പട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകന്‍ മുഹമ്മദ്‌ ആശിക്ക്‌, പി. എ. എന്നയാള്‍ ഈ ഓഫീസില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കദീജ, പി. എ. മാതാവ്‌ 71 
2 ഖദിജത്തൂല്‍ കുബ്റ, എം. ഭാര്യ 43 
3 മുഹമ്മദ്‌ ആശിക്ക്‌, പി. എ. മകന്‍ 24 
4 മുഹമ്മദ്‌ അന്‍ഷാദ്‌, പി. എ. ം 16 
5 ഫാത്തിമ ദിയ, പി. എ. മകള്‍ 13 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ഇ2-127/2020. 2020 സെപ്റ്റംബര്‍ 11. 


ഏറനാട്‌ താലൂക്കില്‍ ച്ചെമ്പശ്ശേരി വില്ലേജില്‍ കുട്ടശ്ശേരി 
വീട്ടില്‍ ച്ചെമ്പ ശ്ശേരി പി. ഒ.., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന മുഹമ്മദ്‌ എന്നയാള്‍ 31-5-2018-ഠാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ അനീസ്‌ ബാബു 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആയിശ ഭാര്യ 60 
2 സക്കീന മകള്‍ 40 
3 ബഷീര്‍ മകന്‍ 38 


4 അനീസ്‌ ബാബൂ 36 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


